Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


ി 
കേയ 


GOVER 


-- 


രള സർക് 
WMENT OF 


ക്കാർ. 


-- 


. 
. 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II | 
വാല്യം 2 [ 


29th January 2013 
2013 ജനുവരി 29 
9th Magha 1934 
| 1934 മാഘം 9 


1 


5 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Agriculture Department 


ദർഘാസ് പരസ്യം 


II 


നമ്പർ എ . ഇ.(2)- 839/ 2012 . 


2012 ഡിസംബർ 27 . 


- കേരള ഗവർണ്ണർക്കു വേണ്ടി കാസർഗോഡ് കൃ ഷി 
അസിസ്റ്റന്റ് എക് സിക്യൂട്ടീവ് എഞ്ചിനീയർ, മഞ്ചേശ്വരം 
ബ്ലോക്കിൽ ആരംഭിക്കുന്ന അഗോ സർവ്വീസ് സെന്ററിലേ 
ക്കാ വ ശ്യ മാ യ താഴെ പറയുന്ന കാർ ഷി ക യ ത ങ്ങ ൾ 
വിത രണം ചെയ്യു ന്ന തിന് നിശ്ചിത യോഗ്യ ത യുള്ള 
നിർമ്മാതാക്കൾ, അംഗീകൃത വിതരണക്കാർ എന്നിവരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


മറ്റു കാർഷികയന്ത്രങ്ങൾ വിതരണം ചെയ്യൽ 
(1) പോസ്റ്റ് ഹോൾ ഡിഗ്ഗർ വിത്ത് ഓഗർ - 1 എണ്ണം 
(2) പാഡി ട്രാൻസ്പ്ലാന്റർ റൈഡിംഗ് ടൈപ്പ് 2 
(3) വീഡ് കട്ടർ ബുഷ് കട്ടർ 
(4) പവർ പ്രേയർ 
(5) പവർ പയർ, ടെലിസ്കോപ്പിക് 
(6) റോക്കർ പ്രയർ 
(7) നാഫാക്ക് പ്രയർ 
(8) മിനി പ്രയർ 
(9) ടൂൾ കിറ്റ് 

1 സെറ്റ് 


യന്ത്രങ്ങൾ 


എണ്ണം 


കമ 
നമ്പർ 


- (1) 


(2 ) 


(3) 


I ട്രാക്ടറും അനുബന്ധ ഘടകങ്ങളും 

വിതരണം ചെയ്യൽ 
| ട്രാക്ടർ, 40 - 45 hp ഗുഡ്ഉൾപ്പെടെ 1 എണ്ണം 
അറ്റാച്ച്മെന്റ് സ് 
(a ) റോട്ടവേറ്റർ 
(b ) കൾട്ടിവേറ്റർ 
(c ) കേജ് വീൽ 

1 സെറ്റ് 
(d ) കേജ് വീൽ സ്റ്റാന്റ് 

- 1 എണ്ണം 
(2) മിനി ട്രാക്ടർ 14- 20 hp വിത്ത് കൾട്ടിവേറ്റർ 1 , 


- ടെണ്ടർ ഫോറത്തിന്റെ വില - ക മ ന മ്പർ 1 - ന് 
- 500 + വാറ്റ്, ക്രമനമ്പർ II - ന് 1,300 + വാറ്റ്. 

നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 %. 
- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 1 - 2013 , 3 മണി. 


| 1 


,, 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
30 - 1- 2013 , 3. 30 മണി. 


കാലാവധി - 2 മാസം. 


യന്ത്രങ്ങളുടെ വിശദമായ പെസിഫിക്കേഷൻ ദർഘാസ് 
പ്രമാണങ്ങൾക്കൊപ്പം ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങളും 
മറ്റ് വിവരങ്ങളുംതാഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ 
നിന്ന് 30 - 1 - 2013 ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കമായി 
അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും മടക്കി 
കൊടുക്കുന്നതല്ല. അംഗീകൃത ബാങ്കിൽനിന്നും കാസറഗോഡ് 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ്/ഏണസ്റ്റ്മണി 
ഡെപ്പോസിറ്റ് ദർഘാസിനൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ട 
താണ്. ദർഘാസിനൊപ്പം 100 - ന്റെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. 

ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം പൊതു ഒഴിവ് 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമായിരിക്കും. ദർഘാസുകളെ സംബന്ധിച്ചുള്ള 
എല്ലാ സർക്കാർ നിർബന്ധനകളും നിയമ ങ്ങളും ഇതിനും 
ബാധകമാണ്. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള അധികാരം 
കാസറഗോഡ് കൃഷിഅസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
നിക്ഷിപ്തമാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, കൃഷി അസിസ്റ്റന്റ് 
കാസറഗോഡ്. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


